| Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


- 
കയ 


"OVERNM 


രള 
സം 


Uർക്കാം 


ക 


- 


MENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


-- No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd August 2011 

2011 ആഗസ്റ്റ് 2 
11th Sravana 1933 
1933 ശ്രാവണം 11 


| 31 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 

ലേലപ്പരസ്യം 


നമ്പർ എ5-7971/10 (1) 


2011 ജൂൺ 


28 . 


തടിയുടെ വിവരം 


ഇനം 


ആഞ്ഞിലി 


നീളം 


- 
- 


13 മീറ്റർ 
130 സെ . മീ . 


വണ്ണം 


- കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
സർവെ 874/ 1 നമ്പരിൽപ്പെട്ട സർക്കാർ പുറമ്പോക്കിൽ നിന്നും 
അനധികൃതമായി മുറിച്ചുമാറ്റിയതും സർക്കാർ കസ്റ്റഡിയി 
ലെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളതും താഴെ പറയുന്ന അളവുകളോടു 
കൂടിയതുമായ ഒരു ആഞ്ഞിലിമരം 22 - 8- 2011 -ാം തീയതി പകൽ 
11 മണിക്ക് മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ കോതമംഗലം 
വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
1, 500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 
ലേലത്തുകയും മറ്റ് അനുബന്ധ നികുതികളും അപ്പോൾതന്നെ 
അടയ്ക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന 
മുറയ്ക്ക് ലേല വസ്തു വിട്ടുതരുന്നതുമാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, ( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


